O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 26 


Tuesday , 26th October 2021 


1197 തുലാം 10 


1943 കാർത്തികം 4 


10th Thulam 1197 


4th Karthika 1943 


നമ്പർ 


42 


വാല്യം 10 
Vol . X 


No. 


Part III 


Muncipal Administration 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


1 


ഫറോക്ക് നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ FE3 / 15423 17 . 


2021 സെപ്റ്റംബർ 18 . 


കേരള തെരുവ് കച്ചവട ( ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട നിയന്ത്രണവും ) ചട്ടം 2018 
( സ.ഉ. ( പി ) നമ്പർ 15 / 2018 / തസ്വഭവ തീയതി 12-3-2018 ] അദ്ധ്യായം 2 , ചട്ടം ( 5 ) പ്രകാരം ടൗൺ വെൻഡിങ് 
കമ്മിറ്റി അഥവാ നഗരതെരുവ് കച്ചവട സമിതിയിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി 
നഗരസഭയുടെ തെരുവ് കച്ചവട തിരിച്ചറിയൽ കാർഡ് അനുവദിച്ചു നൽകിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി 
തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തീരുമാനിച്ചു . 2014 - ലെ തെരുവ് കച്ചവട നിയമത്തിലും 2018 - ലെ ചട്ടത്തിലും 
( പ്രതിപാദിച്ചിരിക്കുന്ന ചുമതലകൾ കൂടാതെ തെരുവ് കച്ചവടക്കാരുടെ ജീവനോപാധി സംരക്ഷണവും 
പുനരധിവാസവും ആണ് നഗര തെരുവ് കച്ചവട സമിതിയുടെ ചുമതല . 

വിശദീകരണകുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിന് 
ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് . ) 


തെരുവ് കച്ചവടക്കാരുടെ ജീവനോപാധി സംരക്ഷിക്കുന്നതിനും നഗരങ്ങളിലെ തെരുവ് കച്ചവടം 
ബാഹ്യ ശക്തികളെ ഒഴിവാക്കി നഗരസഭകളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമായി 2014 - ൽ 
ഇന്ത്യൻ പാർലമെന്റ് തെരുവു കച്ചവട ( ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട നിയന്ത്രണവും ) 
നിയമം പാസാക്കുകയുണ്ടായി . ഈ നിയമം വിഭാവനം ചെയ്യുന്നതനുസരിച്ചു സംസ്ഥാന സർക്കാർ 
2018 മാർച്ച് 12 -ാം തീയതിയിൽ തെരുവുകച്ചവട ചട്ടം വിജ്ഞാപനം ചെയ്തിട്ടുള്ളതാണ് . തെരുവ് 
കച്ചവടക്കാരുടെ ക്ഷേമവും ജീവനോപാധിയും ഉറപ്പ് വരുത്തുന്നതിനും പുനരധിവാസത്തിനും വേണ്ടിയാണ് 
നഗരസഭ തലത്തിൽ നഗര തെരുവ് കച്ചവട സമിതി നിലവിൽ വന്നിട്ടുള്ളത് . തെരുവ് കച്ചവട ചട്ടം 
അദ്ധ്യായം 2 ചട്ടം ( 5 ) പ്രകാരം പ്രസ്തുത സമിതിയിലേക്ക് തെരുവ് കച്ചവടക്കാരുടെ 9 പ്രതിനിധികളെ 
തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുന്നതിനായി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നഗരസഭ തീരുമാനിച്ചു . 

മേൽ പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം . 


ഫറോക്ക് നഗരസഭാ കാര്യാലയം , 
കോഴിക്കോട് . 


( ഒപ്പ് ) 
സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.10.26 12:51:10 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


